28th Nov. 2017] 


KERALA GAZETTE 


166 


ി 


Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


- Reg. No. KL / TV ( N)/ 634/2015-17 


ക 


S 


: 


GOVERN 


കേര 


കാർ 


രള സർക് 
NMENT OF 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2017 നവംബർ 28 
28th November 2017 

1193 വൃശ്ചികം 13 
13th Vrischikam 1193 


നമ്പർ 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


1939 അഗ്രഹായനം 7 
| 7th Agrahayana 1939 


PART I 


Notifications and Orders issued by the Government 


Gaz , No. 47/2017/DTP ( Part I). 


28th Nov. 2017] 


KERALA GAZETTE 


167 


ANNEXURE 


Whether the denial of employment to 
Sri K . A . Raphel, Kurigayil House, Udayamperoor P . O ., 

Ernakulam by the Management of Creation Offset Printers , 
| Kaloor, Kochi -17 is justifiable or not? If not what are the 
reliefs he is entitled to ? 


G O . ( Rt.) No. 1369 /2017/ LBR. 

Thiruvananthapuram , 20th October 2017. 
Whereas, the Government are of opinion that an 
industrial dispute exists between (1) H . R . Head, Chennai 
Hub , G4S Secure Solutions (India) Pvt. Ltd . No . 49 , 
C . P . Ramaswamy Road , Abhiramapuram , Chennai- 18 , 
(2 ) E . R . Lead , G4S Secure Solutions ( India ) Pvt . Ltd ., 83 
Jawan Cross Road , Ponekkara, Kochi-41 and the workman 
of the above referred establishment Sri C . G . Vinod , 
Chakkanikunnel House, Balagram P . O ., Third Camp, 
Idukki -685 552 in respect of matters mentioned in the 
annexure to this order; 


By order of the Governor, 


SONIA WASHINGTON , 
Deputy Secretary to Government. 


നിയമ വകുപ്പ് 
നിയമ ( എച്ച്) 


And whereas, in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication ; 

Now , therefore, in exercise of the powers conferred by 
Section 10 ( 1) (c ) of the Industrial Disputes Act of 1947 
(Central Act XIV of 1947 ) the Government hereby direct 
that the said industrial dispute be referred for adjudication 
to the Labour Court, Ernakulam . The Labour Court will 
pass the award within a period of three months . 


വിജ്ഞാപനം 


(1) 


ANNEXURE 


Whether the dismissal from service to Sri Vinod , 
Chakkanikunnel House , Balagram P . O ., Third Camp, 
Idukki-685 552 by the management of H . R . Head , Chennai 
Hub , G4S Secure Solutions (India ) Pvt. Ltd . No . 49 , 
C . P . Ramaswamy Road , Abhiramapuram , Chennai- 18 is 
justifiable or not ? 


നമ്പർ 22412 / എച്ച്3/ 2017 / നിയമം. 

- തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10 . 
1952 - ലെ നോട്ട റീസ് ആക്റ്റിന്റെ ( 1952 - ലെ 53 - ാം 
കേന്ദ് ആക്ട്) 3 - 0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള 
സർക്കാർ, ശ്രീ . പി . വി . ബേബി, അഡ്വക്കേറ്റ്, പൂനാട്ട് ഹൗസ്, 
അ യ വ ന പി . ഒ ., മൂവാറ്റുപുഴ, എറണാകുളം- 686 6 68 
എന്നയാളെ എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം എന്നീ റവന്യൂ 
ജില്ലകളിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രദേശത്തേക്ക് 2017 മാർച്ച് 
മാസം 4 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 3/ 99/ EKM) 
ഇതിനാൽ പുനർനിയമിക്കുന്നു. 


( 3 ) 


( 2) 


G O . (Rt ) No. 1370/2017/LBR. 

Thiruvananthapuram , 20th October 2017 . 
Whereas, the Government are of opinion that an 
industrial dispute exists between ( 1) Sri Joseph Mathew , 
Managing Director, Creation Offset Printers, Kaloor, 
Kochi- 17 , (2 ) Sri Lijo Joseph, CEO , Creation Offset 
Printers , Kaloor, Kochi- 17 and the workman of the above 
referred establishment Sri K . A . Raphel, Kurigayil Veedu , 
Udayamperoor P. O ., Puthiyakavu , Ernakulam in respect of 
matters mentioned in the annexure to this order: 

And whereas, in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication ; 

Now , therefore, in exercise of the powers conferred by 
Section 10 ( 1) ( c ) of the Industrial Disputes Act of 1947 
(Central Act XIV of 1947) the Government hereby direct 
that the said industrial dispute be referred for adjudication 
to the Labour Court, Ernakulam . The Labour Court will 
pass the award within a period of three months. 


നമ്പർ 6268 / എച്ച്3 / 2017 / നിയമം. 

-- തിരുവനന്തപുരം, 2017 ഒക്ടോബർ 11 . 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് 
ആക്റ്റ് ) 3 - 0 5 - വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽ ക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ , ശ്രീ . പി . വി . ചന്ദ്രൻ, അഡ്വക്കേറ്റ്, 
പുതുശ്ശേരി ഹൗസ്, ചൊവ്വന്നൂർ വില്ലേജ്, ചൊവ്വന്നൂർ പി . ഒ., 
കുന്നംകുളം വഴി, ത്യശ്ശൂർ- 680 517 എന്നയാളെ തൃശ്ശൂർ 
റവന്യു ജില്ലയിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രദേശത്തേക്ക് 2017 
ഒക്ടോബർ മാസം 31 - ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി ( ര ജി സ്റ്റർ 
നമ്പർ 22/ 97 / TCR ) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


( 3 ) 


നമ്പർ 9302/ എച്ച്3 / 2017 / നിയമം. 

തിരുവനന്തപുരം, 2017 ഒക്ടോബർ 11. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ് 
ആക്റ്റ് ) 3- 0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 


28th Nov. 2017] 


KERALA GAZETTE 


168 


- (6) 


നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 

ശീ . ജോസഫ് ജോൺ, അഡ്വക്കേറ്റ്, കണ്ണായിൽ 
ഹൗസ്, ബാങ്ക് റോഡ്, കായംകുളം, ആലപ്പുഴ- 690 502 
എന്നയാളെ കേരള സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശത്തേക്ക് 
2017 ഒക്ടോബർ മാസം 31 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചു വർഷക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി ( ര ജി സർ 
നമ്പർ 1/ 2002 / ALPA ) ഇതിനാൽ പുനർനിയമിക്കുന്നു . 


നമ്പർ 3164/എച്ച്3/ 2017/ നിയമം. 

- തിരുവനന്തപുരം, 2017 ഒക്ടോബർ 16 . 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 -ം വകു പ്പു കളും 1956 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . ആർ. പരമേശ്വരൻ നായർ, അഡ്വക്കേറ്റ്, 
കൊളുത്തറ് ഹൗസ്, ചെറുശ്ശേരിഭാഗം, ചവറ പി . ഒ ., 
കൊല്ലം-691 583 എന്നയാളെ കൊല്ലം റവന്യൂ ജില്ലയിൽ 
ഉൾപ്പെട്ട മുഴുവൻ പ്രദേശത്തേക്ക് 2017 മേയ് മാസം 19 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷക്കാ ല യ ള വി ലേക്ക് 

നോട്ട റി യായി ( ര ജി സ്റ്റർ നമ്പർ 8 / 97 / KLM) ഇതിനാൽ 
പുനർനിയമിക്കുന്നു . 


നമ്പർ 4821/എച്ച്3/ 2017/ നിയമം. 

തിരുവനന്തപുരം, 2017 ഒക്ടോബർ 12. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്ട്) 3- 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, കേരള 
സർക്കാർ , ശ്രീ . ജേക്കബ് അബഹാം, അഡ്വക്കേറ്റ്, 
വടക്കേ പറമ്പിൽ, വെളിയനാട് പി . ഒ ., ചങ്ങനാശ്ശേരി, 
കോട്ടയം- 689 590 എന്നയാളെ കേരള സംസ്ഥാനത്തെ മുഴുവൻ 
പ്രദേശത്തേക്ക് 2017 ഒക്ടോബർ മാസം 6 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷക്കാ ല യ ള വി ലേക്ക് നോട്ട്റിയായി 
(രജിസ്റ്റർ നമ്പർ 1/ 99 / ALPA ) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


| ( 7 ) 


നമ്പർ 6651/എച്ച്3 / 2017 / നിയമം. 

- തിരുവനന്തപുരം, 2017 ഒക്ടോബർ 12. 


-- നമ്പർ 22610 / എച്ച്3/ 2016 / നിയമം. 

തിരുവനന്തപുരം, 2017 ഒക്ടോബർ 16. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്ട്) 3 - 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 

ശ്രീ . റ്റി. രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ്, “ സൂര്യ , ചെട്ടിപ്പീടിക , 
പള്ളിക്കുന്ന് പി . ഒ ., കണ്ണൂർ- 670 004 എന്നയാളെ കേരള 
സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശത്തേക്ക് 2017 മാർച്ച് മാസം 
21 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് 

നോട്ട റി യായി ( ര ജി സ്റ്റർ നമ്പർ 19 / 97 / KNR ) ഇതിനാൽ 
പുനർനിയമിക്കുന്നു. 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്ട്) 3- 0 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച് കേരള 
സർക്കാർ, ശ്രീ . എം . രാജൻ, അഡ്വക്കേറ്റ്, മഠത്തിൽ ഹൗസ്, 
പുതിയങ്ങാടി പി . ഒ ., കോഴിക്കോട്- 673 021 എന്നയാളെ 
കോഴിക്കോട് റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട മുഴുവൻ 
പ്രദേശത്തേക്ക് 2017 നവംബർ മാസം 1 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ 
നമ്പർ 24/ 97 / KKD ) ഇതിനാൽ പുനർനിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


